Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. mal. MMID 
KL /TV ( N )/ 12 / 2009 - 2011 


ള്ള സർക 
INMENT OF 


6900 


GOVERN 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


No . 


No. 1 


Vol. LVI 
beijo 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


11th January 2011 

2011 amoo 11 
21st Pousha 1932 
1932 19 .40 21 


നമ്പർ 


PART III 


Co - operative Department 


REGISTRATION CERTIFICATE 


No. 0 - 3528 /2010 . 


23rd September 2010 . 


I do hereby certify that in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that the 
following Society , the particulars which is furnished in 
the categorical statement is registered by me today as 
a Co- operative Society under the said Act on the basis 
of limited liability and that the bye- laws of the 
undermentioned society is also hereby registered under 
the said Section . 


4 . Liability — Limited . 
5. Area of Operation — Ward No. 8, 9, 10 , 11 , 12, 13 , 

14 , 15 & 16 of Nedumpana Grama Panchayath , 
Ward No. 7 , 8 & 10 of Adhichanalloor Grama 

Panchayath . 
6 . Main Objects — To encourage thrift, self help , and 

Co - operation among the members and to 
promote the economic , social and material 
welfare of the members . 


7. Type — Vanitha Co -operative Society Rule 15 (10 ) 

of Vanitha Co -operative Societies Act 1969. 
8 . Authorised Share Capital — \ 3 ,10 ,000 . 
9 . Maximum Borrowing Power — 20 times of paid up 

Share Capital + Reserve Fund. 


Categorical Statement 


1. Name of Society — Velichikala Vanitha Co -operative 

Society Ltd .No. Q . 1501 
2 . Date of Registration — 24- 9-2010 . 
3 . Address — Velichikala Vanitha Co - operative 

Society Ltd. No. Q .1501, Velichikala P.O ., 
T. B . Junction , Kollam . 


Office of the Joint Registrar 
of Co-operative Societies 
(General), Kollam . 


(Sd .) 
Joint Registrar (General). 


11th JAN . 2011 ] 


CO -OPERATIVE DEPARTMENT 


കോഴിക്കോട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 

( 1 ) 


നമ്പർ സി . എസ്. - 7496 / 2009 . 


2010 ഒക് ടോ ബർ 8. 


വിഷയം - ബേപ്പൂർ ലേബർ കോൺടാക്ട് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി . 2753 സമാപ്തീകരണ 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നുതുസംബന്ധിച്ച്. 


സൂചന: - (1) കോഴിക്കോട് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) 28 -11- 2009- ലെ നമ്പർ 1357 / 09 കത്ത്. 

(2) ഫറോക്ക് യൂണിറ്റ് ഇൻസ്പെക്ടർ സമർപ്പിച്ച 66 പ്രകാരമുള്ള പരിശോധന റിപ്പോർട്ട്. 
(3) ഈ ആഫീസിലെ 8 -7 - 2010 , 6 - 8 - 2010 എന്നീ ദിവസങ്ങളിൽ സർക്കിൾ സഹകരണ യൂണിയൻ, 

കെ . ഡി. സി. ബാങ്ക് സംഘം സെക്രട്ടറി എന്നിവർക്ക് അയച്ച കത്തുകൾ. 


3 - 12 - 2001- ന് രജിസ്റ്റർ ചെയ്യുകയും 17 - 12- 2001- ൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ബേപ്പൂർ ലേബർ കോൺട്രാക്റ്റ് 
സഹകരണ സംഘം 2005 മുതൽ പ്രവർത്തനരഹിതമാവുകയും നിയമാവലിയിൽ പറഞ്ഞ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ 
പരാജയപ്പെടുകയും ചെയ്തതായി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഘം തുടർന്ന് പ്രവർത്തിക്കുന്നതിന് 
സാദ്ധ്യതകളോ സാഹചര്യങ്ങളോ ഇല്ലാത്തതിനാൽ സംഘം സമാപ്തീകരിക്കുന്നതാണുചിതമെന്നും സൂചന ( 1) പ്രകാരം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


ബേപ്പൂർ ലേബർ കോൺട്രാക്റ്റ് സഹകരണ സംഘം ലി. നമ്പർ ഡി 2753 തുടർന്ന് പ്രവർത്തിക്കുന്നതിന് സാദ്ധ്യതകളോ 
സാഹചര്യങ്ങളോ ഇല്ലെന്ന് വകുപ്പ് 66 പ്രകാരമുളള പരിശോധനയിലൂടെ ബോദ്ധ്യപ്പെട്ട സാഹചര്യത്തിൽ സഹകരണ നിയമം 
വകുപ്പ് 71(1) പ്രകാരം സംഘം സമാപ്തീകരിക്കുന്നതിന് ഇതിനാൽ ഉത്തരവാകുന്നു . കോഴിക്കോട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസിലെ ഫറോക്ക് യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി സഹകരണ നിയമം വകുപ്പ് 72 ( 1) പ്രകാരം 
നിയമിച്ചിരിക്കുന്നു . ലിക്വിഡേറ്റർ ഉടനെ ചാർജ്ജടുത്ത് വിവരം റിപ്പോർട്ട് ചെയ്യേണ്ടതും സമാപ്തീകരണ നടപടികൾ 
പൂർത്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദാക്കുവാനുള്ള ഉത്തരവിനായി ഈ ഓഫീസിൽ കാലതാമസം കൂടാതെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട 
തുമാണ്. ലിക്വിഡേറ്റർ ചുമതലയേറ്റ തീയതിയിലെ ആസ്തി ബാദ്ധ്യത പട്ടികയുടെ ഒരു പകർപ്പ് ഈ ഓഫീസിലേക്ക് 
അയച്ചുതരേണ്ടതുമാണ്. 


( 2 ) 


നമ്പർ എസ് . റ്റി. 1952/ 04 / (2). 

- 2010 നവംബർ 27. 
വിഷയം: - ഗ്വാളിയേർ റയോൺസ് ഹൈസ്കൂൾ സഹകരണ സംഘം ലി. നമ്പർ ഡി. 2198 സമാപ്തീകരണ ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന; - (1) അസി. രജിസ്ട്രാർ ( ജനറൽ) കോഴിക്കോടിന്റെ 20 -3- 2004 - ലെ 841/ പി./എൻ./ 04 നമ്പർ കത്ത്. 

(2 ) മാവൂർയൂണിറ്റ് ഇൻസ്പെക്ടറുടെ 66 -ാം വകുപ്പ്പ്രകാരമുള്ള പരിശോധന റിപ്പോർട്ട്. 
(3 ) ഈ ഓഫീസിൽനിന്നും 30 - 4 - 2007 - ന് ജനറൽ മാനേജർ, സെക്രട്ടറി സർക്കിൾ സഹകരണ യൂണിയൻ 

എന്നിവർക്ക് അയച്ച കത്ത്. 
ഗ്വാളിയർ റയോൺസ് ഹൈസ്കൂൾ സഹകരണ സംഘം ലി . നമ്പർ ഡി . 2198, 21- 4 - 1976 - ൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും 
21- 6 -1976 - ൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു . മാവൂർ ഗ്വാളിയോർ റയൺസ് ഫാക്ടറിയോടനുബന്ധിച്ചായിരുന്നു സ്കൂളും 
സ്കൂൾ സഹകരണ സംഘവും പ്രവർത്തിച്ചിരുന്നത്. ഫാക്ടറി പൂട്ടിയതിനെ തുടർന്ന്സ്കൂൾപൂട്ടിക്കിടക്കുകയാണ്. സ്കൂളിന്റെ 
ഭാഗമായി പ്രവർത്തിച്ചിരുന്ന സ്കൂൾ സഹകരണ സംഘവും പ്രവർത്തനരഹിതമായിരിക്കുകയാണെന്ന് കോഴിക്കോട് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിച്ചുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


- ഉത്തരവ് 


- കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് താലൂക്കിലെ ഗ്വാളിയർ റയോൺസ് ഹൈസ്കൂൾ സഹകരണ സംഘം 
ലി. നമ്പർ ഡി . 2198 തുടർന്ന് പ്രവർത്തിക്കുന്നതിന് സാധ്യതകളോ സാഹചര്യങ്ങളോ ഇല്ലെന്ന് വകുപ്പ് 66 പ്രകാരമുള്ള 
പരിശോധനയിലൂടെ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സംഘം സമാപ്തീകരിക്കുന്നതിന് 
ഇതിനാൽ ഉത്തരാവാകുന്നു . കോഴിക്കോട് അസി. രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിലെ മാവൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി സംഘ 
ത്തിന്റെ ലിക്വിഡേറ്ററായി സഹകരണ നിയമം വകുപ്പ് 72( 1) പ്രകാരം നിയമിച്ചിരിക്കുന്നു. ലിക്വിഡേറ്റർ ചാർജ്ജടുത്തവിവരം ഉടൻ 
റിപ്പോർട്ട് ചെയ്യേണ്ടതും ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള ഉത്തരവിനായി ഈ ഓഫീസിൽ 
കാലതാമസം കൂടാതെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. ലിക്വിഡേറ്റർ ചുമതലയേറ്റ തീയതിയിലെ ആസ്തി ബാധ്യത പട്ടികയുടെ 
ഒരു പകർപ്പ് ചുമതലയേറ്റ് ഒരാഴ്ചക്കകം ഈ ഓഫീസിലേക്ക് അയച്ചുതരേണ്ടതുമാണ്. 


11th JAN : 2011 ] 


CO -OPERATIVE DEPARTMENT 


- (3 ) 


നമ്പർ എസ് . റ്റി. 1952/ 04 ( 3). 

2010 നവംബർ 27 . 
വിഷയം: - മാവൂർ ഗ്വാളിയേർ റയേൺസ് എംപ്ലോയീസ്മൾട്ടിപർപ്പസ് സഹകരണ സംഘം ലി . നമ്പർ എച്ച്. 1882 - 66 -ാം വകുപ്പു 

പ്രകാരമുള്ള പരിശോധന സംബന്ധിച്ച്. 
സൂചന: - (1) അസി. രജിസ്ട്രാർ ( ജനറൽ), കോഴിക്കോടിന്റെ20 - 3- 2004- ലെ 841 / പി .എൽ./ 04 നമ്പർ കത്ത്. 

(2) മാവൂർ യൂണിറ്റ് ഇൻസ്പെക്ടറുടെ66 -ാം വകുപ്പ് പ്രകാരമുള്ള പരിശോധനാറിപ്പോർട്ട്. 
( 3 ) ഈ ഓഫീസിൽ നിന്നും 30 - 4 - 2007 - ന് ജനറൽ മാനേജർ, സെക്രട്ടറി, സർക്കിൾ സഹകരണ യൂണിയൻ 

എന്നിവർക്ക്അയച്ച കത്ത്. 
മാവൂർ ഗ്വാളിയേർ റയേൺസ് എംപ്ലോയീസ് മൾട്ടിപർപ്പസ് സഹകരണ സംഘം ലി . നമ്പർ എച്ച്. 1882, 29- 8 - 1963 - ൽ 
രജിസ്റ്റർ ചെയ്യപ്പെടുകയും 12 -4- 1964- ൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു . മാവൂർ ഗ്വാളിയർ റയൺസ് ഫാക്ടറിയോടനുബ 
ന്ധി ച്ചാ യി രു ന്നു എംപ്ലോയീസ് സഹ ക ര ണ സംഘം പ്രവർത്തിച്ചി രു ന്ന ത് . ഫാക്ടറി പൂട്ടി യ സാഹ ച ര്യ ത്തിൽ 
എംപ്ലോയീസ് സഹകരണ സംഘവും പ്രവർത്തനരഹിതമായിരിക്കയാണെന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കോഴിക്കോട് 
റിപ്പോർട്ട് ചെയ്തിരിക്കയാണ്. കമ്പനി പൂട്ടിയ സാഹചര്യത്തിൽ സംഘം പ്രവർത്തനക്ഷമമാക്കുന്നതിന് യാതൊരു സാഹചര്യവുമില്ല . 
ഈ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

ഉത്തരവ് 
- കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് താലൂക്കിലെ ഗ്വാളിയർ റയോൺസ് എംപ്ലോയീസ് സഹകരണ സംഘം 
ലി . നമ്പർ എച്ച്. 1882 തുടർന്ന് പ്രവർത്തിക്കുന്നതിന് സാധ്യതകളോ സാഹചര്യങ്ങളോ ഇല്ലെന്ന് വകുപ്പ് 66 പ്രകാരമുള്ള 
പരിശോധനയിലൂടെ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ സഹകരണ നിയമം വകുപ്പ് 71 ( 1) പ്രകാരം സംഘം സമാപ്തീകരിച്ചുകൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു . കോഴിക്കോട് അസി. രജിസ്ട്രാർ ഓഫീസിലെ മാവൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി സഹകരണ നിയമം വകുപ്പ് 72 ( 1) പ്രകാരം നിയമിച്ചിരിക്കുന്നു. ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത വിവരം ഉടൻ 
റിപ്പോർട്ട് ചെയ്യേണ്ടതും ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ളഉത്തരവിനായി ഈ ഓഫീസിൽ 
കാലതാമസം കൂടാതെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. ലിക്വിഡേറ്റർ ചുമതലയേറ്റ തീയതിയിലെ ആസ്തി ബാധ്യത പട്ടികയുടെ 
ഒരു പകർപ്പ് ചുമതലയേറ്റ് ഒരാഴ്ചയ്ക്കകം ഈ ഓഫീസിലേക്ക് അയച്ചുതരേണ്ടതാണ്. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ജോയിൻറ് രജിസ്ട്രാർ ( ജനറൽ). 


REGISTRATION CERTIFICATE 


No. 0 -3648/ 2010 / R . Dis. 


17th December 2010. 


I do hereby certify that in exercise of the powers 
conferred upon me under section 7 of the Kerala 
Co - operative Societies Act 1969 ( Act 21 of 1969 ) that the 
following Societies, the particulars of which are furnished 
in the Categorical Statements are registered by me today 
as a Co -operative Society under the said Act, on the 
basis of limited Liability and the bye - laws of the 
undermentioned Societies are also hereby registered 
under the said section . 

Categorical Statements 


- ( 1 ) 


No . 0 -1268/2010 / R . Dis. 

17th December 2010 . 
1. Name and No. of the Society — The Ambiladuka 

Vanitha Service Sahakaran Sangham 

Ltd . No. S. 431 . 
2. Date of Registration - 17-12-2010 . 
3 . Address — Ambiladuka P. O ., Kidoor, Kasaragod 

Taluk , Kasaragod District. 
4. Liability — Limited . 
5. Area of operation — Kumbla Panchayath . 
6 . Main Object — Welfare of Women . 
7. Authorised share capital - 50,50,000 
8 . Maximum borrowing power of the society — 100 times 

of the paid up Share Capital + Reserve Fund. 
9. Type of Society - Rule- 15 (10) Vanitha 

Co -operative Societies . 


1. Name and No. of the Society — The Kanhangad 

Manalvaral Thozhilali Kshema Sahakaran 

Sangham Ltd. No . S . 430 . 
2. Date of Registration – 17 -12 -2010. 
3, Address - North Kottachery, P. 0 . Manikoth , 

- Hosdurg Taluk , Kasaragod District. 
4. Liability — Limited . 
5. Area of operation - Kanhangad Municipality , 
- Ajanur Panchayath & Pullur Periya Panchayath . 
6 . Main Object — Welfare of peoples. 
7. Authorised share capital - 16,00,000 . 
8. Maximum borrowing power of the society — 100 

times of paid up Share Capital + Reserve Fund . 
9. Type of Society — Rule-15 (11)-( 1) Welfare Societies. 


(Sd .) 


Joint Registrar of Co - operative 

Societies (General). 


Kasaragod . 


